Kerala Gazette No. 45 dated 12th November 2013. 
PART I 


Section iii 


GOVERN 


കരം നൽ 


കന 


- വി 


" MENT OF 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 20613 / ലെഗ്. ജി2 / 2013 / നിയമം. 


2013 സെപ്റ്റംബർ 19 . 
തിരുവനന്തപുരം, - 

1935 ഭാദം 28 . 


2013 സെപ്റ്റംബർ 16 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടു ത്തിയ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി. പി . രാമരാജ പ്രേമ പ്രസാദ്, 

നിയമ സെക്രട്ടറി. 


2013 - ലെ 48 -ാം നമ്പർ ഓർഡിനൻസ് 
2013 - ലെ കോഴിക്കോട് സർവ്വകലാശാല ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . - 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റ് ( 1975 - ലെ 5) ഇനി 
പറയു ന്ന ആ വ ശ്യ ങ്ങ ൾ ക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്ന ത് 
യുക്തമായിരിക്കയാലും; 


- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങ ൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: - 
-- 1. ചുരുക്കപ്പേരും പാ രംഭവും. - ( 1) ഈ ഓർ ഡി നൻ സിന് 2013 - ലെ 
കോഴിക്കോട് സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

2. 1975 - ലെ 5 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി 
ചെയ്യപ്പെടേണ്ടതാണെന്ന്. - ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1975- ലെ 
കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റിന് ( 1975- ലെ 5) (ഇതിനുശേഷം പ്രധാന ആക്റ്റ് 
എന്നാണ് പരാമർശിക്കപ്പെടുക ) 3, 4, 5 എന്നീ വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

- 3. 17 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പിൽ, “ മറ്റ് 
അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ, (5) -ാം ഇനത്തിനുപകരം താഴെപ്പറയുന്ന 
ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 


“( 5 ) ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സർക്കാർ നാമനിർദ്ദേശം 
ചെയ്യുന്ന ആറിൽ കവിയാത്ത അംഗങ്ങൾ, അവരിൽ ഒരാൾ വനിതയായിരിക്കേണ്ടതും 
ഒരാൾ പട്ടിക ജാതികളിൽ നിന്നോ പട്ടിക ഗോത്ര വർഗ്ഗങ്ങളിൽ നിന്നോ 
ആയിരിക്കേണ്ടതുമാണ്. . 

- 4. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പിൽ, (3) -ാം 
ഉപവകുപ്പിന്, മൂന്നാമത്തെ ക്ലിപ്ത നിബന്ധനയ്ക്ക് ശേഷം, താഴെപ്പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നുതന്നെയുമല്ല , “മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ 
ചാ ൻ സലറോ സർക്കാരോ നാമ നിർദ്ദേശം ചെയ്ത സെനറ്റിലെ അംഗങ്ങൾ, 
അ ത തു സംഗതി പോല, ചാ ൻ സിലർ ക്കോ സർക്കാരിനോ 
ഇഷ്ടമുള്ളിടത്തോളംകാലം അവരുടെ ഉദ്യോഗം വഹിക്കേണ്ടതാണ്. . 


- 5. പ്രത്യേക വ്യവസ്ഥ . - പ്രധാന ആക്റ്റിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതിയിൽ, പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പിലെ 
“ മറ്റ് അംഗങ്ങൾ” എന്ന ശീർഷകത്തിൻ കീഴിലുള്ള (5) -ാം ഇനപ്രകാരം നാമനിർദ്ദേശം 
ചെയ്യപ്പെട്ട് ഉദ്യോഗം വഹിക്കുന്ന നിലവിലുള്ള അംഗങ്ങൾ ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ പ്രകാരം അവരുടെ ഉദ്യോഗം ഒഴിഞ്ഞതായി കരുതപ്പെടേണ്ടതാണ്. 


നിഖിൽ കുമാർ, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


കെ . എസ്. മധുസൂദനൻ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


